. . 
सत्यमेव जयते 


Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2019 


( 
. 
കക 


Reg. No. KL / TV ( N ) /634/ 2018 - 20 


GOVERNN 


രള സർക്ക 


NMENT OF 


PF KERALP 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


| 2019 നവംബർ 26 
26th November 2019 
1195 വൃശ്ചികം 10 
10th Vrischikam 1195 
1941 അഗ്രഹായനം 5 
5th Agrahayana 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Labour Department 


നോട്ടീസ് 


നമ്പർ ഇ1- 366/ 2019. 

2019 ഒക്ടോബർ 19. 
| ശ്രീ . പറങ്ങോടൻ s/ o കുമാരൻ, മാമ്പറ്റയിൽ ഹൗസ്, തലക്കടത്തൂർ പി . ഒ., തിരൂർ എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
ചെയ്തു വരവെ 24 - 9 - 2015 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശ്രീ . ജയപ്രകാശൻ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകു ന്ന തിനായിയുണൈറ്റഡ് ഇന്ത്യാ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് ? 8 ,30,441 ( എട്ട് ലക്ഷത്തി 
മുപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 1923 - 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന്അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, തിരൂർ അന്വേഷണം 
നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 

പട്ടിക 


കമ 
നമ്പർ 


പേര് 


മരണമടഞ്ഞ 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 


ജനന 
തീയതി 


മേൽവിലാസം 


| ശ്രീമതി സരോജിനി 


ഭാര്യ 


മാമ്പറ്റയിൽ ഹൗസ്, 
ഓവുങ്ങൽ, 
തലക്കടത്തൂർ പി. ഒ., 
തിരൂർ, മലപ്പുറം 
ജില്ല - 676 103 


- 2 


ശ്രീമതി നീന , എം . 


മകൾ 


മാതാവ് 


ശ്രീമതി സരോജിനി 
Gaz. No. 47/2019/DTP (Labour ). 


291 


120 


KERALA GAZETTE 


[PART III 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ആയതിനുശേഷം ലഭിക്കുന്ന അവകാശ 
വാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഇ1- 521/ 2019 . 

2019 ഒക്ടോബർ 19 . 
- ശ്രീ. സെയ്തലവി s/ o മുഹമ്മദ് എന്ന മമ്മദ്, പാറപ്പുറവൻ ഹൗസ്, വാണിയമ്പലം എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
ചെയ്ത് വരവെ 3 - 11- 2012 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശ്രീ . സിദ്ദിഖ് എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായിയുണൈറ്റഡ് ഇന്ത്യാ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് { 12, 12,897 (പന്ത്രണ്ട് ലക്ഷത്തി 
പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
നഷ്ട പരിഹാര ആക്ടിലെ 1923 - 2( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന്അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, നിലമ്പൂർ അന്വേഷണം 
നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 


പട്ടിക 


ക്രമ 


നമ്പർ 


പേര് 


മരണമടഞ്ഞ 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 


ജനന 
തീയതി 


മേൽവിലാസം 


- ശ്രീമതി ജസീല 


ഭാര്യ 


മാതാവ് 


മകൾ 


ശ്രീമതി ആയിഷ , പി . 
ശ്രീമതി ശിഫ ഷെറിൻ, പി. 
കുമാരി സിൽന സിദ്ദിഖ്, പി . 
കുമാരി സന സിദ്ദിഖ്, പി. 


പുന്നറാട്ടിൽ ഹൗസ്, മാട്ടക്കുളം, 
വാണിയമ്പലം പി. ഒ ., മലപ്പുറം 
ജില്ല - 679 339. 


- മകൾ ( മൈനർ ) 


18 - 10 - 2008 


മകൾ ( മൈനർ) 


21 - 10 - 2011 


ഉമൈമ 


സഹോദരി. 


പാറ പുറവ ൻ ഹൗസ്, 
വാണിയമ്പലം പി . ഒ ., 
മലപ്പുറം ജില്ല -679 339. 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ട പ രി ഹാ ര ത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താണ്. ആയതിനു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


നമ്പർ ഇ1- 637/ 2019. 

2019 ഒക്ടോബർ 21. 
- ദി ട്രസ്റ്റി, ബെഞ്ച്മാർക്ക് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, ഫസ്റ്റ് ഫ്ളോർ, അയ്ഷ സ്ക്വയർ, പി. ഒ. തിരൂർ എന്ന തൊഴിലുടമയുടെ 
കീഴിൽ ജോലി ചെയ്തു വരവെ 22 - 2 - 2013 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശ്രീ . സെയ്തലവി എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായിയുണൈറ്റഡ് ഇന്ത്യാ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് ? 8,34,991 (എട്ട് ലക്ഷത്തി 
മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടി വെച്ചിട്ടുണ്ട്. 

തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923- 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപ്രകാരം ടിയാന്റെ മരണസമയത്തെ 
ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, തിരൂർ 
അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


പട്ടിക 


കമ 
നമ്പർ 


പേര് 


മരണമടഞ്ഞ 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 


ജനന 
തീയതി 


മേൽവിലാസം 


ശ്രീമതി സുബൈദ 


ഭാര്യ 


മണൽപ്പറമ്പിൽ ഹൗസ്, 
പുതുപ്പള്ളി പി. ഒ., പുറത്തൂർ, 
തിരൂർ- 676 102 
W/o ബാവ (L ) ചെക്കോളിപ്പറമ്പിൽ 
മണൽപ്പറമ്പിൽ, പുതുപ്പള്ളി പി. ഒ., 
പുറത്തൂർ, തിരൂർ- 676 102 


ശ്രീമതി കുഞ്ഞിമ്മു 


മാതാവ് 


292 


26th Nov. 2019 ] 


LABOUR DEPARTMENT 


121 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ആയതിനുശേഷം ലഭിക്കുന്ന അവകാശ 
വാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


നമ്പർ 21- 518/ 2019. 


2019 ഒക്ടോബർ 22. 


ശ്രീ . വി. രാമചന്ദ്രൻ s/o വെള്ളപ്പമൂത്താൻ, കാർത്തികേയ നിവാസ്, മൂത്താന്തറ പി. ഒ., പാലക്കാട് എന്ന തൊഴിലുടമയുടെ 
കീഴിൽ ജോലി ചെയ്തു വരവെ 18 - 11 -2002- ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശ്രീ . കാജാഹുസൈൻ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി നാഷണൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് { 7,93, 394 ( ഏഴ് ലക്ഷത്തി 
തൊണ്ണൂറ്റി മൂ വാ യി രത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടിവെച്ചിട്ടു ണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923 - 2(1) ( ഡി) വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപ്രകാരം ടിയാന്റെ മരണസമയത്തെ 
ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, ഒന്നാം 
സർക്കിൾ, പാലക്കാട് അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 


പട്ടിക 


കമ 


പേര് 


മരണമടഞ്ഞ 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 


ജനന് 
തീയതി 


ജനന 


മേൽവി 
മേൽവിലാസം 


നമ്പർ 


ശ്രീമതി സൈനബ 
- ശ്രീ. കാസിം രാവുത്തർ 


മാതാവ് 
പിതാവ് 
(മരണപ്പെട്ടു ) 


കുണ്ടിൽ പീടിക ഹൗസ്, 
കല്ലേക്കാട് പി. ഒ., പിരായിരി, 
പാലക്കാട് 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ആയതിനുശേഷം ലഭിക്കുന്ന അവകാശ 
വാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( ഒപ്പ്) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 


വ്യാവസായിക ട്രൈബ്യൂണലിന്റെ കാര്യാലയം, 


പാലക്കാട്. 


കമ്മീഷണർ. 


293 


